Government of Kerala 
കേരള സർക്കാർ 

2013 


Regn . No. KERBIL /2012 /45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


, 
ക 
COVERN 


ള സർക്കി 


- 


ാർ . 
KERALA 


--- 


VMENT OF 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 26th November 2013 
| 2013 നവംബർ 26 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 A 


Vol. II 
വാല്യം 2 | 


തിരുവനന്തപുരം, ചൊവ്വ 


5th Agrahayana 1935 
| 1935 അഗ്രഹായനം 5 


നമ്പർ | 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: അമിത് മീണ , ഐ . എ . എസ്.) 


| 3 - 7 - 2013 - 


ലെ 


കെ . - 16 


നമ്പർ കെ8- 1628 /13 ( 1) 

- 2013 സെപ്റ്റംബർ 24. 
വിഷയം: - വാഹന ലേലം - കേരള എശ്ചീറ്റ് സ് ആന്റ് 

ഫോർ ഫീ ച്ചേർഴ്സ് ആക്ട് 1964 ചട്ട ങ്ങ ൾ 
പ്രകാരം പരസ്യപ്പെടുത്തിയ കെ . എൽ. 10 -1425, 
കെ . എൽ. 10 - പി - 2166 -ാം നമ്പർ വാഹനങ്ങൾ 
ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത് സംബന്ധിച്ച് . 


(3) 23 - 7 - 2013 - ലെ 2149 -ാം നമ്പർ കേരള ഗസ്റ്റ് 

പരസ്യം ( Vol . II ). 
(4) ഈ കാര്യാലയത്തിലെ 3-7 -2013 - ലെ കെ .- 1628/ 

13 (1) നമ്പർ നടപടിക്രമം. 
(5) ഈ കാര്യാ ല യ ത്തിലെ 17 - 7 - 2013 - ല 

കെ .- 1628 / 13 ( 1) നമ്പർ നടപടിക്രമം. 


സൂചന: - (1) ഈ കാര്യലയത്തിലെ 23 - 2 - 2013 - ലെ ഇതേ 

നമ്പർ നോട്ടീസ്. 


അനധികൃത മണൽ കടത്തിന് ബന്ത വസ്സി ലെടു ത്തി 
ട്ടുള്ളതും പെരിന്തൽമണ്ണ കോടതി പോലീസ് സ്റ്റേഷൻ റോഡിന് 
ഇരുവശവും സൂക്ഷിച്ചിട്ടുള്ളതും ഉടമസ്ഥാവകാശം തെളിയിക്കു 
ന്നതിന് രേഖകൾ സഹിതം ഹാജരാകാത്തതിനാൽ കേരള 
എശ്ചീറ്റ് സ് ആന്റ് ഫോർ ഫീ ച്ചേർഴ് സ് ആക്ട് 1964 
ചാപ്റ്റർ III ( പ കാരം “അൺ കെ യിം ഡ് പാപ്പർട്ടി 
വിഭാഗത്തിൽ ഉൾപ്പെടുന്നതും സൂചന ( 3) പ്രകാരം പരസ്യ 


(2 ) പരി ന്തൽമണ്ണ ജോയിന്റ് റീജി യ ണൽ 
| ട്രാൻസ്പോർട്ട് ഓഫീസറുടെ 14 - 11- 2012 - ലെ 

സി4 - 3253 / 12 -ാം നമ്പർ വില നിർണ്ണയ 
റിപ്പോർട്ട്. 


- പ്പെടുത്തിയിട്ടുള്ളതുമായ ക്രമനമ്പർ 1 മുതൽ 56 വരെ 
യുള്ള വാഹനങ്ങളുടെ പട്ടികയിൽ ക്രമനമ്പർ 5, 22 ആയി പര 
സ 
പ്പെ ടു ത്തിയ കെ . എൽ. 10 - 14 25 , നമ്പർ ത്രീ വീലർ, 
കെ . എൽ. 10 - പി - 2166 നമ്പർ ത്രീവീലർ എന്നീ വാഹനങ്ങൾ 
ഈ കാര്യാലയത്തിലെ 3 - 8 - 2013 - ലെ കെ .I.- 11 110 / 11 നമ്പർ 
നട പടി കമം പ്രകാരം 27 - 8 - 12 - ന് ലേലം ചെയ്യുകയും 
10 - 10 - 2012 - ലെ ഡി . എം . 4- 14735 / 2012 നമ്പർ പ്രകാരം ജില്ലാ 
കളക്ടർ ലേലം സ്ഥിരീകരിച്ച് ഉത്തരവായിട്ടുള്ളതുമാണ്. 

സൂചന ( 5 ) നടപടിക്രമം പ്രകാരമുള്ള ലിസ്റ്റിൽ മേൽ 
നമ്പർ വാഹ ന ങ്ങളും ഉൾപ്പെട്ട് വന്ന തായി കാണു ന്നു . 
ആയതിനാൽ കെ . എൽ. 10 - 1425, കെ . എൽ. 10 - പി - 2166 
നമ്പർ വാഹനങ്ങൾ സൂചന ( 5) നടപടിക്രമത്തിൽ ഉൾപ്പെട്ടു 
വന്നത് ഒഴിവാക്കി ഇതിനാൽ ഉത്തരവാകുന്നു . സൂചന (5 ) 
നടപടികമത്തിൽ ഉൾപ്പെടുന്നബാക്കി 54 വാഹനങ്ങൾ സൂചന 
(4) പ്രകാരം സർക്കാരിലേക്ക് കണ്ട് കെട്ടി ഉത്തരവായിട്ടുള്ളതാണ്. 


സബ് കളക്ടറുടെ കാര്യാലയം, 
പെരിന്തൽമണ്ണ. 


- ( ഒപ്പ്) 
സബ് കളക്ടർ. 


തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി 
സംബ ന്ധിച്ച അ വ കാശം തെളി യി ക്കുന്ന ആധാ ര ങ്ങൾ, 
മറ്റു രേഖ കൾ എന്നിവ സഹിതം ഹാജ രാ കു വാൻ 
അപേക്ഷ കർക്ക് നോട്ടീസ് നൽകുകയും, 14 - 3 - 2 013 - ന് 
ഹാജരാകുകയും ചെയ്തു . അപേക്ഷ ഭൂമി കൈവശത്തിൽ 
ഉ ണ്ടെന്നും ആ യ തിൽ വീടു വെച്ച് താമ സിച്ചു 
വരികയാണെന്നും, 1996 - 97 വർഷം വരെ നികുതി അടവാക്കി 
യിട്ടു ണ്ടന്നും നികുതി അട വാ ക്കു വാൻ അ നു മതി 
നൽകണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. 

തഹശീൽദാരുടെറിപ്പോർട്ടും കക്ഷി ഹാജ രാ ക്കിയ 
രേഖകളും പരിശോധിച്ചതിൽ അപേക്ഷാ ഭൂമി അപേക്ഷകർ 
രേഖാമൂലം കൈവശം വെച്ചുവരുന്നതായി കാണുകയുണ്ടായി. 
കൂടാതെ 25 - 5 - 2013 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . 
അപേക്ഷയ്ക്കാസ്പദമായ റീ . സ . 109 / 2 - ൽപ്പെട്ട 10 സെന്റ് 
ഭൂമിയിൽ അപേക്ഷകനും കുടുംബവും വീടു വെച്ച് താമസിച്ചു 
വരി ക യാ ണെന്നും മഹ സ്സർ പകാ രമുള്ള അ തി രു കൾ 
ശരിയാണെന്നും ബോദ്ധ്യപ്പെടുകയുണ്ടായി. 
- തഹശീൽദാരുടെ റിപ്പോർട്ട്, കക്ഷി ഹാജരാക്കിയ 
രേഖകൾ എന്നിവ പരിശോധിച്ചതിന്റെയും സ്ഥലപരിശോധന 
യുടെയും അടി സ്ഥാ ന ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 
എ . ആർ. നഗർ വില്ലേജ്, റീ . സ . 109/ 2 - ൽപ്പെട്ട 10 സെന്റ് 
നി. കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമി 
യാക്കി മാറ്റി രജിസ്റ്റർ ചെയ്ത് നൽകു ന്ന തി നെ തിരെ 
ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 16 - 7 - 2013 - ലെ 
29 -ാം നമ്പർ കേരള ഗസറ്റിലും ( പേജ് 5102, താലൂക്ക് ഓഫീസ്, 
വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, വഹസ്ഥലം എന്നിവിടങ്ങളിലും 
പരസ്യ പ്പെടു ത്തി യെ ങ്കിലും ആരുംതന്നെആക്ഷേ പമോ 
തേർച്ചയോ അവകാശമോ ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹ ച ര്യ ത്തിൽ, തിരൂ ര ങ്ങാടി താലൂക്ക്, 
എ . ആർ. നഗർ വില്ലേജ്, റീ . സ . 109 / 2 - ൽപ്പെട്ട 10 സെന്റ് 
നി . കെ . ഭൂമി ഗംഗാ ധ രൻ s/ o അപ്പു ണ്ണി , പട്ടാ ള ത്തിൽ 
ഹൗസ്, ചെണ്ട- റാ യ ( പി . ഒ.) , എ .ആർ നഗർ, ഭാര്യ ( 2 ) 
സരോജിനി, എന്ന വരുടെ പേരിൽ എം .എൽ. ആർ. 
ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി 
ഇതിനാൽ ഉത്തരവാകുന്നു . 

തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തു 
ന്ന തിനും അപേക്ഷകരിൽനിന്നും കുടിശ്ശിക അട ക്ക മുള്ള 
ഭൂ നികുതി ഈടാ ക്കു ന്ന തി നു മു ള്ള നട പടി കൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

- നടപടിക്രമം 
( ഹാജർ: കെ . ഗോപാലൻ) 


നമ്പർ 


ജെ - 157 / 2013. 


2013 ഒക്ടോബർ 15. 


വിഷ യം : - എം . എൽ. ആർ. ആക്ട്പ്രതി രൂ ര ങ്ങാടി 

താലൂക്ക് എ . ആർ. നഗർ വില്ലേജ് 
റീ . സ . 109 / 2 - ൽ പ്പെട്ട നി . കെ . ഭൂമി 
പട്ട യ ഭൂ മി യാ യി രജി സ്റ്റർ ചെയ്യു ന്ന ത് - 
അ നു മതി നൽകി ഉത്ത ര വാ കു ന്നത് - 

സംബന്ധിച്ച്. 
സൂചന: - (1) ശ്രീ . ഗംഗാധരൻ s /o അപ്പു ണ്ണി , ടിയാന്റെ 

ഭാര്യ (2) സരോജിനി, പട്ടാളത്തിൽ ഹൗസ്, 
ചെണ്ടപ്പുറായ , എ . ആർ. നഗർ എന്നവരുടെ 
അപേക്ഷ . 
(2 ) തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 

- 17 - 12 -2012 - ലെ ജി2 - 12577/ 2012 നമ്പർ റിപ്പോർട്ട്. 
തിരൂ ര ങ്ങാടി താലൂക്ക്, എ . ആർ. നഗർ വില്ലേജ് 
റീ . സ . 109 / 2 - ൽ പ്പെട്ട 10 സെന്റ് നി . കെ ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യു ന്ന തിന് അ നു മതിക്കായി സൂചന ( 1) അപേക്ഷ 
ലഭിക്കുകയുണ്ടായി. അപേക്ഷയിൻമേൽ രണ്ടാമത് സൂചന 
പ്രകാരം തിരൂരങ്ങാടി തഹശീൽദാർ അന്വേഷണ റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുണ്ട്. 

- അപേക്ഷാ ഭൂമി തിരൂ ര ങ്ങാടി സബ് രജി സ് ടാർ 
ഓഫീസിലെ 2114 / 1990 നമ്പർ ജന്മം തീരാധാരപ്രകാരം 
അപേക്ഷകർ കൈവശം വെച്ചു വരുന്നതാണ്. ടി നി . കെ . 
ഭൂമിക്ക് 1996 - 97 സാമ്പത്തിക വർഷം വരെ ഒ . ബി . ടി . 
ഇനത്തിൽ തുക അടവാക്കിയിട്ടുണ്ടെന്നും, അപേക്ഷാഭൂമി 
പഞ്ചാ യ ത്തിന് കൈമാറിയ ഭൂമി ക ളുടെ ലിസ്റ്റിൽ 
ഉൾപ്പെടുന്നില്ല എന്നും ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റുന്നതിന് 
അയൽ കൈവശക്കാർ സമ്മത പത്രം നൽകിയിട്ടുണ്ടെന്നും 
പരിഗണിക്കാവുന്നതാണെന്നും തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, തിരൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


